Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). MMIÓ 
KL/ TV (N )/ 12 /2009 - 2011 


V 
GOVERNATTI 


TOA 


MENT OF 


KERAL 


T9 


9 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


28th July 2009 
2009 2008 28 
6th Sravana 1931 
1931 (como 6 


beijo 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Marine Department 


TENDER NOTICE 


(1) 


(2) 


No . D1-2387/ 09 /SE. 


13th July 2009 


2 12/HESC /2009 - 10 — VFHP - Construction of 

compound wall around the Project Area 
Rs. 31 , 15 ,348 


50,000 


Competitive tenders in sealed covers are invited by 
the Superintending Engineer, Harbour Engineering South 
Circle , Thiruvananthapuram for and on behalf of the 
Governor of Kerala for the following works from 
registered B class Contractors or above , of State PWD, 
Irrigation Department, CPWD , etc. through registered post 
or speed post. Tenders submitted through any courier 
service will not be considered . 


3 13 /HESC /2009 - 10RKVY — Construction of 

OH Tank , GL Sump , Filter Unit, Intake 
unit and Protection of Northern 
Outer bund Rs. 42,91,758 


50 ,000 


Cost of tender form — Rs. 2 ,700 + VAT @ 12 .5 % for 
Sl. No. 1 , Rs. 4 ,700 + VAT @ 12 .5 % for Sl. No. 2 and 
Rs. 6 ,500 + VAT @ 12 .5 % for Sl. No. 3 . 


Sl. 
No. 


EMD 
Rs. 


Tender No. and Name of work 
with Probable Amount 
of Contract 

(2) 


Period of Completion - 8 months for Sl. No.3 and 
3 months for Sl. Nos. 1 and 2 . 


(1) 


(3 ) 


1 11/HESC /2009 - 10 — TRP -Construction of 

Coastal road from Thangassery to Kollam 
Port Footpath and Divider - Rs. 17 ,93,781 


Class of Registration — “ B ’ Class and above. 

Name of Division through which the work is 
executed — Harbour Engineering Division , Kollam for 
Sl. Nos. 1 and 3 and Harbour Engineering Division , 
Thiruvananthapuram for Sl. No . 2 . 


44,850 


Gaz. No. 30/2009/DTP (Marine ). 


106 


KERALA GAZETTE 


[ PART III 


2 12 /എച്ച്. ഇ .എസ്. സി ./ 2009 - 10 - വിഴിഞ്ഞം 
മത്സ്യബന്ധന തുറമുഖ പദ്ധതി - പദ്ധതി 
പ്രദേശത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം 
രൂപ് 31,15,348 


50,000 


The tender forms can be had from the office of the 
undersigned from 30 - 7- 2009 to 7- 8 -2009 upto 3. 30 pm. 
during office hours on application in writing proving the 
eligibility and on payment of cost and VAT. Tenders in 
sealed covers superscribing the name of work should 
reach the undersigned on or before 3 p. m . on 12 -8 - 2009 
by Registered /speed post. Tenders received after 3 p . m . 
on 12 -8- 2009 due to postal delay or on any other reasons 
will not be considered . Department will not be responsible 
for such delays. If the last date fixed for submission of 
tenders be declared holiday, tender will be accepted upto 
3 p .m . on the successive working day. 


3 13 / എച്ച് .എസ്സി./2009 - 10 - ആർ. കെ . വി. വൈ 

ഫിഷറീസ് എട ത്വാ യിൽ ഉപരി തല 
ജലസംഭരണി, സംപ്, ഫിൽട്ടർ യൂണിറ്റ്, 
ഇൻറ്റേക്ക് നിർമ്മാണവും വടക്കുഭാഗത്തുള്ള 
ബണ്ടിന്റെ സംരക്ഷണ പ്രവൃത്തിയും - 
രൂപ 42 , 91,758 


50,000 


ദർ ഘാസ് പ്രമാ ണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 2,700 + 12 .50 % മൂല്യവർദ്ധിത നികുതി, ക്രമനമ്പർ 2 - ന് 
രൂപ 4,700 + 12.50 % മൂല്യവർദ്ധിത നികുതി, ക്രമനമ്പർ 3 - ന് 
രൂപ 6,500 + 12. 50 % മൂല്യവർദ്ധിത നികുതി. 


- ( പവർ ത്തി തീർക്കേണ്ട കാലാ വധി കമന മ്പർ 
3 - ന് 8 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 


Preliminary Agreement signed in Kerala Stamp Paper 
worth Rs. 50 and EMD as mentioned above as demand 
draft pledged in favour of the undersigned should also 
be accompanied along with the tender. The tenders 
submitted without enclosing preliminary agreement and 
required EMD will be rejected outright. The tenders will 
be opened at 3.30 p .m . on 12 -8 - 2009 in the presence of 
tenderers or their authorized representatives present at 
the time of opening. The firm period of the tender will be 
4 months from the date of opening of the tender. All the 
conditions in the Kerala P. W . D ./ HED and all other 
conditions prevailing for consideration of tenders and 
allied orders will be applicable to this tender [Government 
Order (Rt.) No. 255 /04 /F & PD , dated 29 -6 - 2004 and allied 
orders will be applicable to this tender]. The undersigned 
reserves the right to reject the application for tender 
documents or to reject the submitted tender without 
assigning any reason . While evaluating tenders, regard 
would be paid to National defence and security 
considerations. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ്, 
ദക്ഷി ണ മ ഖല , തിരു വ ന ന്ത പുരം സൂപ ണ്ടിംഗ് 
എഞ്ചിനീയർ, താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന 
പൊതു മ രാ മത്തു വകു പ്പ് , ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര 
പൊതുമരാമത്ത് വകുപ്പ് എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തി 
ട്ടുള്ള ബി ക്ലാസ് യോഗ്യതയോ അതിനുമുകളിലോ ആയ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാ 
സു കൾ രജി സ് ട്രേഡ് തപാൽ അഥവ സ് പീഡ് പോസ്റ്റ് 
മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസുകൾ 
മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 


കരാറുകാരന്റെ ക്ലാസ് " ബി യും അതിനുമുകളിലും. 

പ്രവർത്തി ചെയ്യിക്കുന്ന ഡിവിഷൻ- കമനമ്പർ 1- നും 
- 3 - നും ഹാർബർ എഞ്ചി നീ യ റിംഗ് ഡിവി ഷൻ, കൊല്ലം, 
ക്രമനമ്പർ 2 - ന് ഹാർബർ എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം 
ഡിവിഷൻ, വിഴിഞ്ഞം. 

ദർഘാസ് ഫാറ ങ്ങ ൾ തുറമു ഖ എഞ്ചി നീ യ റിംഗ് 
വകുപ്പ്, സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ, ദക്ഷി ണ മ ഖല , 
കമ ലേ ശ്വ രം , തിരു വ ന ന്ത പുരം കാര്യാ ല യ ത്തിൽ നിന്നും 
30 - 7 - 2009 മുതൽ 7 - 8 - 2009 വൈകുന്നേരം 3.30 മണിവരെ 
ദർഘാസ് ഫാറത്തിന്റെ വിലയും മൂല്യവർദ്ധിത നികുതിയും 
അടച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി 
രേഖാ മൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഉളളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് 
വ്യക്തമായി രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത തപാൽ സ്പീഡ് 
പോസ്റ്റ് സർവ്വീസ്മുഖേന 12 - 8- 2009 വൈകുന്നേരം 3 മണിക്ക് 
മുമ്പായി തുറമുഖ എൻഞ്ചിനീയറിംഗ് വകുപ്പ് ദക്ഷിണമേഖല , 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കമലേശ്വരം, തിരുവനന്തപുരത്തിന് 
ലഭിക്കത്തക്ക വിധം സമർപ്പി ക്കേ ണ്ട താണ്. 12 - 8 - 2009, 
3 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ, ആയത് തപാൽ 
തകരാറു മൂലമോമറ്റേതെങ്കിലും കാരണവശാലോ ആയാലും 
സ്വീകരിക്കുന്നതല്ല . ഇത്തരം കാലതാമസത്തിന് ഈ വകുപ്പിന് 
യാതൊരു കാരണവശാലും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല . 
ദർഘാസുകൾ സ്വീകരിക്കേണ്ട അവസാനദിവസം ഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 3 മണിവരെ 
ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന താ ണ് . ദർ ഘാ സ് 
( പമാ ണ ത്തോ ടൊപ്പം 50 രൂപ വില യ്ക്കുള്ള കേരള 
മുദ പ ത ത്തിലുള്ള പാഥ മിക ഉട മ്പ ടിയും മുകളിൽ 
പ്രതിപാദിച്ചിട്ടുള്ള നിരതദ്രവ്യവും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
പേരിൽ കെട്ടിവച്ചതിന്റെ രേഖയും അടക്കം ചെയ്യേണ്ടതാണ്. 
അപകാരം ചെയ്യാത്ത ദർഘാ സു കൾ നിരു പാ ധികം 
നിരസിക്കുന്നതാണ്. ദർഘാസുകൾ അവ സ്വീകരിക്കുന്ന 
അവസാന ദിവസമായ 12 - 8 - 2009 വൈകിട്ട് 3. 30 മണിക്ക് 
ഹാജരുള്ള കരാറുകാരുടെയോ അ വർ രേഖാമൂലം 


കമ 
നമ്പർ 


ടെണ്ടർ നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


( 2 ) 


( 3 ) 


1 11/എച്ച്. ഇ .എസ്. സി. 2009 - 10 - ടി.ആർ. പി. 

കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി മുതൽ പോർട്ട് 
കൊല്ലംവരെയുള്ള റോഡിന് ഡിവൈഡറും 
ഫുട്പാത്തും നിർമ്മിക്കുന്ന പ്രവൃത്തി 
രൂപ 17,93,781 


44, 850 


28th JULY 2009] 


MARINE DEPARTMENT 


107 


ദർ ഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
6 - 8 - 2009 വൈകുന്നേരം 3.30 മണി. 


പ്രവൃത്തിയുടെ കാലാവധി - ക്രമനമ്പർ 1- ന് 3 മാസം, 
ക്രമനമ്പർ 2 - ന് 11/2 മാസം. 


അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കു ന്നതാ ണ്. ദർഘാസിന്റെ ഫേം പിരീഡ് 
ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. 
കേരള പൊതു മ രാ മത്ത് വകു പ്പി ലെയും ഹാർബർ 
എഞ്ചിനീയറിംഗ് വകുപ്പിലെയും ദർഘാസ് സംബന്ധമായ 
എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് 
അനുബന്ധ ഉത്ത ര വു കളും ഈ ദർഘാ സിനും ബാധക 
മാ യി രി ക്കും . [ 29 - 6 - 2004 - ലെ സർക്കാർ ഉത്ത ര വ് 
( ആർ. റ്റി .) 255 / 2004 / F & PD - യും അനുബന്ധ ഉത്തരവുകളും 
ഈ ദർഘാസിനും ബാധകമാണ്.) 

ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദ ർ ഘാസ് പമാ ണ ങ്ങ ളോ യാതൊരു 
കാരണവും കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. 
ദർ ഘാസുകളുടെ സൂക്ഷ്മപരി ശോ ധ ന യിൽ ദേശീ യ 
സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരി ഗ ണ ന 
നൽകുന്നതാണ്. 


- കരാ റു കാരൻ തരംതിരിവ് - " ഡി യും അതി നു 
മുകളിലും. 

- ദർഘാസ് സംബന്ധിച്ചുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെയും 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥ 
കളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ 
ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെ പറ്റിയുള്ള കൂടു തൽ 
വിവ ര ങ്ങൾക്ക് ഓഫീ സു മായി ബന്ധ പ്പെടാവുന്ന താ ണ്. 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് ദിവസം സർക്കാർ 
അവധി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
ദർഘാസ് ദിവസമായിരിക്കുന്നതാണ്. 


( Sd.) 


Office of the Superintending 
Engineer , Harbour Engineering 
South Circle, 

Superintending Engineer 
Thiruvananthapuram . 

- (in - charge). 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 

(ഒപ്പ്) 
തിരുവനന്തപുരം ഡിവിഷൻ, 
വിഴിഞ്ഞം. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ഡി1- 2450 / 2009/ ഇ . ഇ . 

2009 ജൂ ലൈ 15. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനിയർ, 
ഹാർബർ എഞ്ചീനിയറിംഗ് തിരു വ ന ന്ത പുരം ഡിവിഷൻ, 
വിഴിഞ്ഞം താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി അംഗീകൃത 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ ടെണ്ടർ നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽ തുകയും 
| 1 3 / ഇഇ / 2009 - 10 - വിഴിഞ്ഞം ഫിഷറി ഹാർബർ 

പ്രാജക്റ്റ് ഗേറ്റ് ഹൗസ്, ഗാർഡ് റൂം , 
സെപ്റ്റിക് ടാങ്ക് എന്നിവയുടെ നിർമ്മാണം - 
രൂപ 3,58,171 

9, 000 
2 4/ ഇഇ/ 2009 - 10 - വിഴിഞ്ഞം തെക്ക് മത്സ്യം 

കരയ്ക്കടുപ്പിക്കൽ കേന്ദ്രത്തിൽ പണി 
കഴിപ്പിച്ചിട്ടുള്ള ക്യാന്റീനിന് ടോയിലറ്റും 
ചുറ്റുമതിലും നിർമ്മിക്കൽ - രൂപ 1,77,078 4,450 


നമ്പർ എ2- 1388 / 2008/ ഇഇ. 

2009ജൂ ലൈ 6. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം തുറമുഖ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ അടുത്ത ഒരുവർഷത്തേക്ക് 
താഴെ പറയുന്ന അവകാശങ്ങൾ നൽകുന്നതിനായി മുദ്രവച്ച 
കവറിൽമത്സരസ്വഭാവമുള്ളദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാ സിനു പുറമേ പരസ്യലേലവും നട ത്തു ന്ന താ ണ്. 
ദർഘാസിൽ ലേലത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഉയർന്ന 
തുകയ്ക്ക് പ്രസ്തുത വ്യക്തിയുടെ പേരിൽ തുറ മു ഖ 
എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ അംഗീകാര 
ത്തിന് വിധേയമായി അവകാശം ഉറപ്പിച്ച്നൽകുന്നതാണ്. 
ദർഘാസ്നമ്പർ - 12 /2009- 10 / ഇഇ - കൊല്ലം. 

പ്രവൃത്തിയുടെ പേര് തങ്കശ്ശേരി ഫിഷറി ഹാർബറിനുള്ളിൽ 
പ്രവേശിക്കുന്ന വാഹനത്തിൽനിന്നും 19 - 1- 2010 മുതൽ ഒരു 
വർഷ ത്തേക്ക് (പവേ ശന ഫീസ്/ വാർ ഫേജ് എന്നിവ 
വസൂലാക്കുന്നതിനുള്ള അവകാശം. 


ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ - കമനമ്പർ 1 - ന് രൂപ 800 + നികു തി , 
ക്രമനമ്പർ 2 - ന് രൂപ 400 + നികുതി. 

- പകർപ്പ് ക്രമനമ്പർ 1- ന് രൂപ 400 + നികുതി, ക്രമനമ്പർ 
2 - ന് രൂപ 200 + നികുതി. 

- ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 
സമ യ വും - 3 - 8 - 2009 മുതൽ 6 - 8 - 2009 ഉച്ചയ്ക്ക് ക് 
12 മണിവരെ. 


നിരതദ്രവ്യം -രൂപ 20,000 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 700 + എസ്. ടി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
27 - 7 - 2009 മുതൽ 5 - 8 - 2009 , 11 മണിവരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 5 - 8- 2009 ഉച്ചയ്ക്ക് 12 മണി. 


ലേലത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന 
തീയതിയും സമയവും 5- 8- 2009 ഉച്ചയ്ക്ക് 1 മണി. 
- ദർഘാസ്/ ലേലം നട ത്തുന്ന സ്ഥലം- തുറമുഖ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആശ്രാമം, കൊല്ലം- 2. 


ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 6- 8 -2009 വൈകുന്നേരം 3 മണി. 


108 


KERALA GAZETTE 


[ PART III 


16, 700 


2 14 / 2009 -10/ ഇഇ കെ .എൽ. എം . - ആർ. കെ . വി . 

വൈ . സ്കീം - എടത്വാ ഫിഷ് ഫാമിലെ ഫാം 

ഷ് ഡ് ഡി ന്റെ യും നട പ്പാ ല ത്തി ന്റെ യും 
നിർമ്മാണം - രൂപ 6,66,203 
3 15/ 2009 - 10/ ഇഇ കെ . എൽ. എം . - ടി . ആർ. പി. 
ടൂറിസം -തങ്കശ്ശേരി ബീച്ചിൽ പുൽത്തകിടി 
നിർമ്മാണവും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കലും - 
രൂപ 10,00,000. 
16 / 2009 - 10 / ഇ / കെ . എൽ. എം . - നീണ്ടകര 
ഹൈഡാഗ്രാഫിക് സർവ്വേയിംഗ്ഓഫീസിലെ 
വൈദ്യുതീകരണത്തിന്റെ അറ്റകുറ്റപ്പണികൾ 
(പുനർ ദർഘാസ്) - രൂപ 17,697 


25 ,000 


450 


ദർഘാസ്/ ലേല പ്രമാണങ്ങളും വിശദവിവരങ്ങളും കൊല്ലം 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 27 -7 -2009 -ാം തീയതി 
മുതൽ ദർഘാ സ് / ലേല ദിവസം രാവിലെ 11 മണിവരെ 
ദർഘാസ്/ ലേല പ്രമാണത്തിന്റെ വില രൊക്കമൊടുക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ നൽകുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾഅന്നേ 
ദിവസം ഉച്ചയ്ക്ക് 12 മണിവരെ സ്വീകരിക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന സമയം ഉച്ചയ്ക്ക് 
ഒരു മണിവരെയാണ്. 2 മണിക്ക് ലേലം നടത്തുന്നതാണ്. 
ലേലത്തിനുശേഷം 2.30 - ന് ദർഘാസ്തുറക്കുന്നതാണ്. ദർഘാസ്/ 
ലേല പ്രമാണത്തോടൊപ്പം 20,000 രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ്/ 
സേവിംഗ് സ് ബാങ്ക് ഡെപ്പോ സിറ്റ് എന്നീ രൂപ ത്തിൽ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ മാറാവുന്ന രീതിയിൽ 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾക്കും ലേലത്തിനും 
പ്രത്യേകം ടെണ്ടർ ഫോറവും നിരതദ്രവ്യവും സമർപ്പിക്കേണ്ട 
താണ്. വാർഫേജിന്റെ ദർഘാസ്/ ലേലം ലഭിക്കുന്നവർ ക്വാട്ട് 
ചെയ്യുന്ന തുകയുടെപകുതിതുക കരാർ ഒപ്പിടുന്നതിന്മുമ്പായും 
ശേഷിക്കുന്ന തുക രണ്ട്തുല്യ ഗഡുക്കളായി അവകാശം 
ഏറ്റെടുത്ത്മൂന്ന്മാസം തികയുന്നതിന് മുമ്പും ആറ് മാസം 
തികയുന്നതിന് മുമ്പും ഒടുക്കേണ്ടതാണ്. ( കരാർ ഒപ്പിടുന്ന 
സമയത്ത് ബിഡ് സെക്യൂരിറ്റി കഴിച്ചുള്ള തുകയ്ക്ക് ബാങ്ക് 
ഗ്യാരന്റിയോ/ സോൾവൻസിയോ സമർപ്പിക്കേണ്ടതാണ്.) 

ദർഘാസുകൾ 5 - 8 - 2009 -ാം തീയതി ലേലത്തിനുശേഷം 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള ടെൻഡർമാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസ്/ ലേല ദിവസം 
ഏതെങ്കിലും കാരണ വശാൽ അവധിയാ യാൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതും പരിശോ 
ധിക്കുന്നതുമാണ്. ഈ ദർഘാസ്/ ലേലം കേരള സർക്കാരിന്റെ 
നിലവിലുള്ള ദർഘാസ് നിയമങ്ങൾക്കും ഈ നോട്ടീസ് പ്രകാരം 
നൽകിയിട്ടുള്ള നിബന്ധനകൾക്കും വിധേയമായിരിക്കും. 


5 17 / 2009 - 10 / ഇഇ)/ കെ . എൽ. എം . - നീണ്ടകര 
ഫിഷിംഗ് ഹാർബർ- നീണ്ടകര ഭാഗത്തെ ലാവട്ടറി 
ബ്ലോക്കിന്റെ വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 
രൂപ് 19, 419 


500 


18/ 2009- 10 / ഇഇ)/ കെ . എൽ. എം . - നീണ്ടകരയിലെ 
ലേലഹാൾ നമ്പർ I, II എന്നിവയുടെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ - രൂപ 5,64,421 


14, 150 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമ നമ്പർ 1- ന് 
രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2- ന് രൂപ 1,400 + വാറ്റ്, ക്രമനമ്പർ 
3 - ന് രൂപ 1,500 + വാറ്റ്, ക്രമനമ്പർ 4 - നും 5- നും രൂപ 300 + വാറ്റ്, 
ക്രമനമ്പർ 6- ന് രൂപ 1,200 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
28 -7 - 2009 രാവിലെ മുതൽ 5 - 8- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 5 - 8 - 2009 വൈകുന്നേരം 3.30 മണി. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർഎഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
ആശ്രാമം, കൊല്ലം. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5- 8 - 2009 
വൈകുന്നേരം 4 മണി. 
- പ്രവർത്തിയുടെ കാലാവധി ക്രമനമ്പർ 1 - ന് 45 ദിവസം, 
കമ ന മ്പർ 2 - ന് 3 മാസം, കമ ന മ്പർ 3 - ന് 4 മാസം, 
മറ്റുള്ളവയ്ക്ക് 1 മാസം. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - 2060 / 2009 / ഇ . ഇ . കെ .എൽ. എം . 


2009 ജൂ 


ലൈ 9. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം ഹാർബർഎഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്കായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, 
ഇറി ഗേ ഷൻ വകുപ്പ്, കേന്ദ്ര പൊതു മ രാ മത്ത് വകുപ്പ് 
എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കരാറുകാരന്റെ ക്ലാസ് – ക്രമനമ്പർ 1- ന് ഡിയും അതിനു 
മുകളിലും, മറ്റുള്ളവയ്ക്ക് സിയും അതിനുമുകളിലും. 

- ദർഘാസ് ഫോറങ്ങൾതുറമുഖ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
ആശാമം, കൊല്ലം കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് 

ഫോറത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത തെളിയി 
ക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കു 
ന്നതാണ്. ദർഘാസ് ഉള്ളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. 
ദർഘാസുകൾ സ്വീകരിക്കേണ്ട അവസാന ദിവസംഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തിദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 50 രൂപ 
വിലയ്ക്കുള്ള കേരള മുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടിയും 
നിരതദ്രവ്യം എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ച 
തിന്റെ രേഖയും അടക്കംചെയ്യേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
അവ സ്വീകരിക്കുന്ന 5 - 8 - 2009 വൈകിട്ട് 4 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവർത്തിയുടെ പേരും 
- അടങ്കൽതുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 
(3 ) 


( 1) 


1 13 / 2009- 10/ ഇഇ- കെ .എൽ. എം - ആശാമത്തുള്ള 

ബി - 3 ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപ്പണികൾ - 
രൂപ 68,872 


1,750 


28th JULY 2009] 


MARINE DEPARTMENT 


109 


( 1 ) 


(2 ) 


50,000 


പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. കാരണം 
കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള 
അധികാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോഗസ്ഥ നിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസിന്റെ ഫോം പീരിയഡ് ദർഘാസ് 
തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. കേരള 
പൊതുമരാമത്ത് വകുപ്പിലെയും തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പിലെയും ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും 
ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ 
ദർഘാസിനും ബാധകമാണ്. ദർഘാസ് പ്രമാണത്തിനുള്ള 
അപേക്ഷയോപൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ 
യാതൊരു കാരണവും കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകളുടെസൂക്ഷ്മ പരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും 
പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 


6 17 /HECC / 2009 - 10 — Improvements of 

Chirakkakom paddy coastal road of 

Varappuzha do. — Rs. 22 ,45, 140 
7 18 /HECC /2009- 10 — Improvements of 

Matsyabhavan coastal road in Ward XVIII 
of Vadakkekkara do . — Rs. 20 ,52,935 


50,000 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
COLLOODo , o belo - 2 . 


Cost of tender form - Rs. 11,400 + 12 .5 % VAT for 
Sl. No. 1 , Rs. 6 ,300 + 12 .5 % VAT for Sl. Nos. 2 and 3 , 
Rs. 3 ,400 + 12 .5 % VAT for Sl. Nos . 4 and 6 , 
Rs. 2 ,400 + 12 .5 % VAT for Sl. No. 5 and Rs. 3, 100 + 12 .5 % 
VAT for Sl. No. 7 . 

Period of completion — 6 months for Sl. Nos. 1 , 2 and 
3 and 4 months for all others. 

Class of tenderer - ‘ A ’ Class for Sl. No. 1 and 
B Class and above for all others . 


(127) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


TENDER NOTICE 


No . D1-1020 /2008/HECC . 

10th July 2009. 
The Superintending Engineer, Harbour Engineering 
Central Circle , Ernakulam for and on behalf of the 
Governor of Kerala invite competitive tenders in sealed 
covers for the following works from registered 
Contractors/Firms of State P. W .D ., Irrigation Department, 
Cental Public Works Department and Port Trust through 
Registered Post or Speed Post. Tenders submitted 
through any courier service will not be considered . 


The tender forms can be had from the office of the 
undersigned on all working days from 3 -8 -2009 to upto 
1 p .m . on 7 -8 - 2009 on application in writing proving 
the eligibility and on payment of cost and VAT. Tenders 
for the work shall be submitted in sealed cover with 
superscription of the name of work on or before 3 p . m . 
on 13 -8 - 2009 to the Superintending Engineer, Harbour 
Engineering Central Circle , Ernakulam - 18. Tenders received 
after 3 p . m . on 13 - 8 - 2009 due to postal delay or on any 
other reasons will not be considered. Department will not 
be responsible for any such delays . If the last date of 
receipt of tender happens to be a holiday, tender will be 
accepted up to 3 p . m . on the next working day. 


SI . 


Tender No. and Name of work 
with Probable Amount 

of Contract 


EMD 
Rs. 


No. 


(1) 


(2 ) 


(3 ) 


50 ,000 


50 ,000 


1 12 /HECC /2009 - 10TRP — Construction of 

Maliankara Chettikkad bridge in Vadakkekkara 
Panchayath of Ernakulam District , 

Rs. 76 lakhs 
2 13 /HECC /2009- 10 — Renovation of Gondu 

parambu Ezhupunna road in Chellanam 
Panchayath of Kochi Taluk in Ernakulam 

District - Rs. 41,65 ,625 
3 14 /HECC / 2009 - 10 - Upgradation of 

Anjilithara Coastal road in Kumbalangi 
Grama Panchayath of Ernakulam District 

Rs. 41,67,303 
4 15 /HECC / 2009 - 10 — Do . Pareppallam 

coastal road in Puthenvelikkara do . 

Rs. 22 ,31,949 
5 16 /HECC /2009 - 10 - Do. Kozhithuruthu 

Padinjaretheeradesam coastal road in 
Puthenvelikkara do . — Rs. 15 ,57 ,055 


Preliminary Agreement signed in Kerala Stamp Paper 
worth Rs. 50 and document for required EMD pledged in 
favour of the Superintending Engineer, Harbour 
Engineering Central Circle , Ernakulam - 18 are also to be 
submitted along with the tender. The tender submitted 
without Preliminary Agreement and required EMD will be 
rejected outright. The tenders will be opened at 3 .30 p.m . 
on the last date of receipt of tender in the presence of 
tenderers/ authorized agent present at the time. The firm 
period of the tender shall be Four months 
from the date of opening of the tender. All the conditions 
in the Kerala P. W . D . and all other conditions prevailing 
for consideration of tenders will be applicable to these 
tenders also . Government Order (Rt.) No. 255 /2004 /F & PD 
dated 29 -6 - 2004 and allied orders will be applicable for 
these tenders . The undersigned reserves the right to 
reject the application for issuance of tender forms and 
also the submitted tender of any tenderer without 
assigning any reason . While evaluating tenders, regard 
would be paid to National Defence and Security 
consideration . 


50 ,000 


50,000 


39 ,000 


Gaz. No . 30 /2009 /DTP (Marine ). 


110 


KERALA GAZETTE 


[PART III 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് കരാറുകാരന്റെ ക്ലാസ് ക്രമനമ്പർ 1- ന് “ എ , മറ്റുള്ളവയ്ക്ക് 
വകുപ്പ്, മദ്ധ്യ മേ ഖല എറ ണാ കുളം സൂപ ണ്ടിംഗ് - " ബി യും അതിനു മുകളിലും. 
എഞ്ചിനീയർ, താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന 

ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് 
പൊതു മ രാ മത്തു വകു പ്പ്, ജല വി ഭവ വകു പ്പ് , കേന്ദ 

മദ്ധ്യമേഖല , എറണാകുളം ആഫീസിൽ നിന്നും 3 - 8 - 2009 
പൊതു മരാമത്ത് വകുപ്പ്, പോർട്ട് ടസറ്റ് എന്നിവയിൽ 

മുതൽ 7 - 8 - 2009 ഉച്ചയ് ക്ക് 1 മണിവരെ ദർഘാസ് 
രജിസ്ട്രേഷനുളള കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ 

ഫോറത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത തെളിയി 
നിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാ 

ക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ 
സുകൾ രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് 

ലഭിക്കുന്നതാണ്. പ്രവർത്തിക്കുളള ദർഘാസ്, പ്രവൃത്തിയുടെ 
മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസുകൾ 

പേരും മറ്റും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി സീൽ 
മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

ചെയ്ത്13 - 8 - 2009 വൈകുന്നേരം 3 മണിക്ക് മുമ്പായി 
കമ ടെണ്ടർ നമ്പരും പ്രവർത്തിയുടെ നിരത 

രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് മുഖേന 
നമ്പർ പേരും അടങ്കൽ തുകയും 

ദ്രവ്യം 

എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മദ്ധ്യമേഖല , 
രൂപ് 

സുപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ട 

താണ്. 13 - 8- 2009 വൈകുന്നേരം 3 മണിക്ക് ശേഷം ലഭിക്കുന്ന 
1 12 / എച്ച്. ഇ . സി . സി ./ 2009 - 10 -ാറ്റി. ആർ. പി . 

ദർഘാസുകൾ ആയത് തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും 
എറണാകുളം ജില്ലയിലെ വടക്കേക്കര 

കാണവശാലോ ആയാലും സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെയുണ്ടാകുന്ന 
പഞ്ചാ യ ത്തിലെ മാല്ല്യ ങ്കര ചെട്ടിക്കാട് 

കാല താ മ സ ത്തിന് ഡിപ്പാർട്ടുമെന്റ് യാതൊരു കാര ണ 
പാലത്തിന്റെ നിർമ്മാണം - രൂപ 76 ലക്ഷം 50,000 വ ശാലും ഉത്ത ര വാ ദി യാ യി രി ക്കു ന്ന ത ല്ല . ദർഘാസ് 

സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
13/ എച്ച്. ഇ . സി . സി./2009 - 10 - എറണാകുളം 

സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
ജില്ലയിലെ കൊച്ചി താലൂക്കിലെ ചെല്ലാനം 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 3 മണിവരെ 
പഞ്ചായത്തിലെ ഗോണ്ടുപറമ്പ്- എഴുപുന്ന 

ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങ 
റോഡിന്റെ പുനരുദ്ധാരണം -രൂപ 41,65,625 - 50,000 

ളോടൊപ്പം 50 രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക 
3 14 / എച്ച്. ഇ . സി . സി . / 2009 - 10 - എറണാകുളം 

ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേ ണ്ടതും അതോടൊപ്പം തന്നെ 
ജില്ലയിലെ കുമ്പളങ്ങി ഗ്രാമ പഞ്ചായത്തിലെ 

സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ, ഹാർബർ എഞ്ചി നീ യ റിംഗ് 
ആ ഞ്ഞി ലി ത്തറ കോസ്റ്റൽ റോ ഡി ന 

സെൻട്രൽ സർക്കിൾ, എറ ണാ കു ളം , കൊച്ചി എന്ന 
പുനരുദ്ധാരണം രൂപ 41,67,303 

50, 000 

പേരിൽ ആവശ്യമായ നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടി 
4 15 / എച്ച്. ഇ . സി . സി ./ 2009 - 10 - എറണാകുളം 

വച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതുമാണ്. അപ്രകാരം 
ജില്ലയിലെ പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായ 

ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
ത്തിലെ പാറപ്പള്ളം കോസ്റ്റൽ റോഡിന്റെ 

സ്വീക രിക്കുന്ന അവസാന ദിവസം വൈകുന്നേരം 3 .30 
പുനരുദ്ധാരണം രൂപ 22,31,949 

50 ,000 മണിക്ക് ഹാജരുള്ള കരാറുകാരുടേയോ അവർ രേഖാമൂലം 
5 16/ എച്ച്. ഇ . സി . സി ./ 2009 - 10 - എറണാകുളം 

അ ധി കാ ര പ്പെ ടു ത്തി യിട്ടുള്ള പതി നി ധി ക ളു ടേയോ 
ജില്ലയിലെ പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായ 

സാന്നി ദ്ധ്യ ത്തിൽ ദർഘാ സു കൾ തുറ ക്കു ന്ന താ ണ് . 
ത്തിലെ കോഴിത്തുരുത്ത്- പടിഞ്ഞാറേ തീരദേശം 

ദർഘാസിന്റെ ഫേം പിരീഡ് ദർഘാസ് തുറക്കുന്ന ദിവസം 
കോസ്റ്റൽ റോഡിന്റെ പുനരുദ്ധാരണം - 

മുതൽ 4 മാസം വരെ ആയിരിക്കും. കേരള പൊതുമരാമത്ത് 
രൂപ 15 ,57 , 055 

39, 000 വകുപ്പിലെ ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും 
6 17/ എച്ച്. ഇ . സി . സി ./2009 - 10 - എറണാകുളം 

ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും 
ജില്ലയിലെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 

ഈ ദർഘാസിനും ബാധകമായിരിക്കും. സർക്കാർ ഉത്തരവ് 
ചിറക്കകം പാഡി കോസ്റ്റൽ റോഡിന്റെ പുനരു 

( ആർ. റ്റി.) 255/2004/ F & PD - നമ്പരിലെ 29- 6-2004- ലെ സർക്കാർ 
ദ്ധാരണം രൂപ 22,45, 140 

50 , 000 ഉത്തരവും അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും 
- 18 / എച്ച്. ഇ . സി. സി ./ 2009 - 10 - എറണാകുളം 

ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ള അപേക്ഷയോ 
ജില്ലയിലെ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ 

പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 
വാർഡ്18- ലെ മത്സ്യഭവൻ കോസ്റ്റൽ റോഡിന്റെ 

കാരണവും കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള 
പുനരുദ്ധാരണം -രൂപ 20,52,935 

50, 000 അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. 

ദർഘാസുകളുടെ സൂക്ഷ്മ പ രി ശോ ധ ന യിൽ ദേശീയ 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 

സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന 
11,400 + 12.5 % വാറ്റ്, ക്രമനമ്പർ 2 - നും 3- നും രൂപ 6,300 +12.5 % വാറ്റ്, 

നൽകുന്നതാണ്. 
ക്രമനമ്പർ 4- നും 6 - നും രൂപ 3, 400 + 12.5 % വാറ്റ്, ക്രമനമ്പർ 5- ന് 
രൂപ 2,400 +12.5 % വാറ്റ്, 5 ക്രമനമ്പർ 7 - ന് രൂപ 3,100 +12.5 % വാറ്റ്. 

Office of the Superintending 

Engineer, Harbour Engineering 
| പ്രവർത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1 - നും Central Circle , 

( Sd.) 
2 - നും 3 - നും 6 മാസം, മറ്റുളളവയ്ക്ക് 4 മാസം. 

Ernakulam - 18 . 

Superintending Engineer. 


28th JULY 2009 ) 


MARINE DEPARTMENT 


111 


ദർഘാസ് പരസ്യം 


( 1) 


നമ്പർ ഡി6 / 1401/ 2009/എസ് . ഇ . 

- 2009 ജൂ ലൈ 10. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്തരമേഖല, കോഴിക്കോട് 
ചുവടെചേർത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന പൊതു 
മരാമത്ത്/ ഇറിഗേഷൻ വകുപ്പിൽ രജിസ്ട്രേഷനുള്ള കരാറുകാരിൽ 
സ്ഥാപനങ്ങളിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് അഥവാ സ്പീഡ് പോസ്റ്റ് 
മാർഗ്ഗം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസ്മുഖേന 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 


| കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
| പ്രവർത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


| ( 2 ) 


(3 ) 


10 21/ എച്ച്. ഇ . ഡി . |എൻ. സി . | 2009 - 10 

കാസർഗോഡ് ജില്ല - പള്ളിക്കര ഗ്രാമ പഞ്ചായ 
ത്തിലെ ബേക്കൽ പുതിയ കടപ്പുറം തീരദേശ 

റോഡ്അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 17 ലക്ഷം 42,500 
11 22 / എച്ച്. ഇ . ഡി . / എ ൻ . സി . / 2 0 09- 10 

കാസർഗോഡ് ജില്ല - വലിയപറമ്പ് ഗ്രാമപഞ്ചായ 
ത്തിലെ ഓരി അരക്കാവ് ക്ഷേത്രം- സി . എച്ച്. 

തീരദേശ റോഡ് നിർമ്മാണം രൂപ 41.50 ലക്ഷം 50,000 
12 23 / എച്ച് . ഇ . ഡി ./ എ ൻ . സി ./ 2009 - 10 

കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട്മുനിസിപ്പാ 
ലിറ്റിയിലെ പൂഞ്ചാവി കടപ്പുറം- ഗവ . എൽ. പി . 
സ്കൂൾ- പഴയകടപ്പുറം തീരദേശ റോഡ് 
അഭിവൃദ്ധിപ്പെടുത്തൽ രൂപ 19 ലക്ഷം 

47,500 
13 24 / എച്ച്. ഇ . ഡി . | എൻ. സി ./ 2009 - 10 

കാസർഗോഡ് ജില്ല കാസർഗോഡ് മുനിസി 
പ്പാലിറ്റി - തളങ്കര കടവ് നെച്ചിപറമ്പ് തീരദേശ 

റോഡ്അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 37.50 ലക്ഷം 50,000 
14 25 | എച്ച്. ഇ . ഡി . | എൻ. സി . | 2009 - 10 

കാസർഗോഡ് ജില്ല - ചെറുവത്തൂർ ഗ്രാമപഞ്ചായ 
ത്തിലെ കുളങ്ങാട്ടമ്പലം- കാവുംചിറ തീരദേശ 
റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ് 29.00 ലക്ഷം 

50 ,000 
15 2 6 / എച്ച് . ഇ . ഡി . | എൻ. സി . | 2009 - 10 

കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് 
റീജി യ ണൽ ഫിഷ റീസ് ടെക് നി ക്കൽ 

ഹൈസ്കൂളിന്റെ ബാക്കി പ്രവർത്തികൾ - 
രൂപ 17.50 ലക്ഷം 

43 , 750 
| 27 / എച്ച്. ഇ . ഡി . |എൻ. സി ./ 2 009 - 10 
സുനാമി പുനരധിവാസ പദ്ധതി-- കണ്ണൂർ ജില്ല - 
ഫിഷറീസ് - അഴീക്കൽ ഫിഷറി ഹാർബർ 
യാർഡ് വൈദ്യുതീകരണം --രൂപ 6 ലക്ഷം 15,000 


34, 600 


50,000 


50,000 


50, 000 


12 / എച്ച്. ഇ . ഡി ./ എൻ. സി . 2009 - 10 - കേന്ദ്രാ 
വിഷ്കൃത പദ്ധതി - ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ - 
ശുദ്ധജലവിതരണം, കിണർ, ഓവർഹെഡ്ടാങ്ക് 
എന്നിവയുടെ നിർമ്മാണവും മറ്റും (പുനർ 

ദർഘാസ്) - രൂപ 13.83 ലക്ഷം 
- 13 / എച്ച്. ഇ . ഡി. എൻ. സി./2009- 10 - ഐ . സി. 

എ . ഡി .- -കണ്ണൂർ ജില്ല -ന്യൂമാഹി മത്സ്യം 
കരയ്ക്കടിപ്പിക്കൽ കേന്ദ്രംപുനരുദ്ധാരണ പ്രവർ 
ത്തികൾ (പുനർ ദർഘാസ്) - രൂപ 21.82 ലക്ഷം 
14/ എച്ച്. ഇ . ഡി . എൻ. സി ./2009-10 - ആർ. കെ . 
വി. വൈ .- കണ്ണൂർ ജില്ലയിലെ എരഞ്ഞോളി 
ഫിഷ് ഫാമിന്റെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
സ്ദൂയിസ് നിർമ്മാണം ( പുനർ ദർഘാസ്) 
രൂപ് 38.48 ലക്ഷം 
4 15/ എച്ച്. ഇ . ഡി. എൻ. സി ./ 2009 - 10 - - ബേപ്പൂർ 

പോർട്ട് അപ്രോച്ച് റോഡിന്റേയും പാർക്കിംഗ് 
ഏരിയയുടേയും അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 53. 29 ലക്ഷം 
5 16/ എച്ച്. ഇ . ഡി . എൻ. സി . 2009 - 10 - സുനാമി 
പുരധിവാസ പദ്ധതി ടൂറിസം വടകര സാൻഡ് 
ബാങ്ക്സിന്റെ വികസനം - ഗാ യിൻ 
നിർമ്മാണം - രൂപ 158.61 ലക്ഷം 
17/ എച്ച്. ഇ . ഡി./എൻ. സി ./ 2009- 10- -- സുനാമി 
പുനരധിവാസപദ്ധതി- കോഴിക്കോട് ജില്ല 
ബേപ്പൂർ ബീച്ച് ടൂറിസം വികസനം ഡ്രഡ്ജിംഗ് 
രൂപ് 24. 48 ലക്ഷം 
7 18 | എച്ച് . ഇ . ഡി . / എ ൻ . സി . | 2 0 0 9 - 10 

കോഴിക്കോട് ജില്ല കൊയിലാണ്ടിതാലൂക്കിലെ 
തിക്കോടി ടൗൺ- കോടിക്കൽ ബീച്ച് റോഡ് 
അഭിവൃദ്ധിപ്പെടുത്തലും ഉപരിതലം പുതുക്കലും 
രൂപ 20.53 ലക്ഷം 
8 19 / എച്ച്. ഇ . ഡി .| എൻ. സി . | 2009 - 10 
കാസർഗോഡ് ജില്ല - കുമ്പള ഗ്രാമ പഞ്ചായ 
ത്തിലെ കോയിപാടി- പർവാർഡ് തീരദേശ 

റോഡ് നിർമ്മാണം - രൂപ 61 ലക്ഷം 
9 20 / എച്ച്. ഇ . ഡി . |എൻ. സി . | 2009 - 10 . - 

കാസർഗോഡ് ജില്ല - ചെമ്മനാട് ഗ്രാമ പഞ്ചായ 
ത്തിലെ കുറുമ്പ ഭഗവതി ക്ഷേത്രം- ബേക്കൽ 
കടപ്പുറം തീരദേശ റോഡ് അഭിവൃദ്ധി 
പ്പെടുത്തൽ -രൂപ 34.50 ലക്ഷം 


50,000 


50, 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
2,100 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 3,300 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
രൂപ 5, 800 + വാറ്റ്, ക്രമനമ്പർ 4 - ന് രൂപ 7, 800 + വാറ്റ്, ക്രമനമ്പർ 
5 - ന് രൂപ 23,800 + വാറ്റ്, ക്രമ നമ്പർ 6 - ന് രൂപ 3 ,700 + വാറ്റ്, 
കമ ന മ്പർ 7 - ന് രൂപ 3 ,100 + വാറ്റ്, ക്രമനമ്പർ 8 - ന് രൂപ 
9, 200 + വാറ്റ്, കമ ന മ്പർ 9 - ന് രൂപ 5 , 200 + വാറ്റ്, 
കമ നമ്പർ 10 - ന് രൂപ 2 ,600 + വാറ്റ്, കമ നമ്പർ 11- ന് രൂപ 
6,250 + വാറ്റ്, ക്രമനമ്പർ 12 - ന് രൂപ 2,900 + വാറ്റ്, ക്രമനമ്പർ 13 - ന് 
രൂപ 5,650 + വാറ്റ്, ക്രമനമ്പർ 14- ന് രൂപ 4, 400 + വാറ്റ്, ക്രമനമ്പർ 
15 - നും 16- നും രൂപ 2,650 + വാറ്റ്. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1, 6, 7 , 10, 
12, 15, 16 ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 2, 9, 13, 14 ഇവയ്ക്ക് 
4 മാസം, ക്രമ നമ്പർ 3, 11 ഇവയ്ക്ക് 5 മാസം, ക്രമ നമ്പർ 
4, 5, 8 ഇവയ്ക്ക് 6 മാസം. 

- കരാറു കാ രന്റെ ക്ലാസ്സ്- കമ ന മ്പർ 1- ന് “ സിയും 
അതിലുപരിയും ക്രമ നമ്പർ 5 - നും 8 - നും “ എ ക്ലാസ്, 
ക്രമനമ്പർ 16 - ന് " എ ഇലക്ട്രിക്കൽ, മറ്റു ള്ളവയ്ക്ക് 
“ ബി യും അതിലുപരിയും. 

- ദർഘാസ് ഫോറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 
ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ 
നിന്നും 1- 8 -2009 മുതൽ 6 - 8- 2009 വൈകുന്നേരം 3 മണിവരെ 


50, 000 


50, 000 


50, 000 


112 


KERALA GAZETTE 


[PART III 


ലേല ദർഘാസ് പരസ്യം 


നല 


ദർഘാസ് പ്രമാ ണ ങ്ങൾ, ആയതിന്റെ വിലയും വില്പ ന 
നികുതിയും ( മടക്കി കൊടുക്കുന്നതല്ല ) അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. പ്രവർത്തിക്കുള്ള ദർഘാസ് 
കവറിലാക്കി പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്ഉത്തരമേഖലാ സുപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
13 -8 -2009 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി രജിസ്റ ർഡ് 
തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് മാർഗ്ഗം ലഭിക്കേണ്ടതാണ്. 
13 - 8 - 2009 -ാം തീയതി വൈകുന്നേരം 4 മണിക്കു ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ ആയത് തപാൽ തകരാറുമൂലമോ 
മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 4 മണിവര 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളോ 
ടൊപ്പം 50 രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും അതോടൊപ്പം തന്നെ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്ത ര 
മേഖല കോഴിക്കോട്-6 എന്ന പേരിൽ ആവശ്യമായ നിരതദ്രവ്യം 
നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതുമാണ്. 
അപകാരം ചെയ്യാത്തവ നിര സി ക്കു ന്ന താ ണ് . 
ദർ ഘാസുകൾ സ്വീക രി ക്കുന്ന അ വ സാന ദിവസം 
വൈകുന്നേരം 4.30 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെയോ അവരുടെ പ്രധിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. ദർഘാസുകളുടെ ഫേം 
പിരീഡ് ദർഘാസുകൾ തുറക്കുന്നതു മുതൽ 4 മാസം 
വരെയായിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് 
സംബന്ധമായ എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണന 
യ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 29- 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ 
( ആർ. റ്റി .) 255/ 2004 / F & PD ഈ ദർഘാസിനും ബാധകമായി 
രിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോ പൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
കണക്കിലെടുക്കുന്നതാകുന്നു . 


നമ്പർ എ -40 /95/ എ . ഇ . ഇ . 

2009 ജൂ ലൈ 9. 
കേരള ഗവർണ്ണർക്കുവേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ് അഴീക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കണ്ണൂർ അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലെ താഴെ 
പ്പ റ യു ന്ന ഉപ യോ ഗ ശൂ ന്യ മായ മെക്കാ നി ക്ക ൽ 
വെയ് ബ്രിഡ്ജും ഡയലും ലേല ദർഘാസ് പ്രകാരം എടുക്കു 
ന്ന തിനുള്ള അവകാ ശ ത്തി നായി മുദ്ര വച്ച കവറുകളിൽ 
ദർഘാസ്ക്ഷണിച്ചു കൊളളന്നു . ടി ആവശ്യത്തിനു വേണ്ടി 
പരസ്യ ലേലവും ഉണ്ടായിരിക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടു 
ക്കു ന്ന തിനും ദർഘാസ് സമർപ്പിക്കു ന്ന തിനും പ്രത്യേകം 
പ്രത്യേകം ലേല ദർഘാസ് ഫോറം വാങ്ങിക്കേ ണ്ട താ ണ് . 
പരസ്യ ലേലം അഴീക്കൽ സബ് ഡിവിഷൻ ഓഫീസിൽ വച്ച് 
നടത്തുന്നതാണ്. 
മത്സ്യബന്ധന കേന്ദ്രത്തിന്റെ പേര് - അഴീക്കൽ. 
അടങ്കൽ തുക - രൂപ 38,000 . 
നിരതദ്രവ്യം -രൂപ 950. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 300 + വാറ്റ്. 

ലേലത്തീയതിയും സമയവും 12 -8 - 2009 ഉച്ചയ്ക്കുശേഷം 
2 മണി. 

- ലേല ദർഘാസ് ഫോറം ഈ ആഫീസിൽ നിന്നും 
6 - 8 - 2009 മുതൽ 12 - 8 - 2009 രാവിലെ 11 മണി വരെ 
നൽകുന്നതും അന്നേ ദിവസം 12 .30 മണി വരെ സ്വീകരിക്കു 
ന്നതും പരസ്യ ലേലം നിശ്ചയിച്ച കേന്ദ്രത്തിൽ വച്ച് നടത്തുന്ന 
തുമായി രിക്കും. ലേലശേഷം ദർഘാസ് തുറക്കുന്നതായിരിക്കും. 
പരസ്യ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 28- 7- 2009 
- ന് 12 . 30 മണിക്ക് മുൻപായി ആവശ്യമുള്ള നിരതദ്രവ്യത്തോടു 
കൂടി ലേല ഫോറം സമർപ്പിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 
നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല . 

- ലേല ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതുമരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസ്/ ലേല സംബന്ധമായ ആക്ഷേപംഉണ്ടെങ്കിൽ ആയത് 
ദർഘാസ് കഴിഞ്ഞ് 7 ദിവസത്തിനകം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. പിന്നീടുള്ള 
പരാതി സ്വീകരിക്കു ന്ന തില്ല . മേൽ പ്രസ്താവിച്ചിരിക്കുന്ന 
പ്രവർത്തിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
ബന്ധപ്പെടാവുന്നതാണ്. 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഉത്തരമേഖല , 
ചക്കോരത്ത്കുളം, എരഞ്ഞിപ്പാലം 
പോസ്റ്റ്, കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, ഹാർബർ അസിസ്റ്റന്റ് 
എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ, - എക്സിക്യൂട്ടീവ് 
അഴീക്കൽ, കണ്ണൂർ. 

എഞ്ചിനീയർ. 


ണല 


